Regn. No . KERBIL/ 2012/ 45073 
- dated 5 - 9 - 2012 with RNI 


19 
सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


| Reg . No . രജി. നമ്പർ 
KL / TV ( N )/ 634/2012-14 


- 
കുGOVERNN 


രള സർക 


ർക്കാർ 


NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


RUVANANTHAPUR 


SDAY 


No . 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


26th February 2013 
2013 ഫെബ്രുവരി 26 
7th Phalguna 1934 
1934 ഫാൽഗുനം 7 


വാല്യം 2 


നമ്പർ 


PART III 


Animal Husbandry Department 


വിജ്ഞാപനം 


നമ്പർ സി3 - 25568 / 2012 . 


2013 ജനുവരി 31. 


2012 - ലെ കേരള സംസ്ഥാന സേവനാവകാശ ആക്റ്റ് (2012 - ലെ 18 ) 3 -ാം വകുപ്പ് പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ 


വിനിയോഗിച്ചുകൊണ്ട് മൃഗസംരക്ഷണ വകുപ്പ് നൽകുന്നതായ സേവനങ്ങൾ, നിയുക്ത ഉദ്യോഗസ്ഥർ, നിശ്ചിത സമയപരിധി 
ഒന്നാം അപ്പീലധികാരി, രണ്ടാം അപ്പീലധികാരി എന്നിവ താഴെ പറയുന്ന അനു ബന്ധത്തിൽ വ്യക്തമാക്കി ഇതിനാൽ 
വിജ്ഞാപനം ചെയ്യുന്നു . 


(ഒപ്പ്) 


തിരുവനന്തപുരം. 


ഡയറക്ടർ. 


26th FEB . 2013] 


ANIMAL HUSBANDRY DEPARTMENT 


അനുബന്ധം 


സേവനം 


കമ 
നമ്പർ 


നിയുക്ത 
ഉദ്യോഗസ്ഥൻ 


നിശ്ചിത 
സമയപരിധി 


ഒന്നാം അപ്പീൽ 
അധികാരി 


രണ്ടാം അപ്പീൽ 
അധികാരി 


- (2 ) 


- ( 4 ) 


( 5 ) 


- 1 ( എ ) കൃത്രിമ 

ബീജസങ്കലനം 


ലൈവ്സ്റ്റോക്ക് 
ഇൻസ്പെക്ടർ 


മൃഗങ്ങളെ 
സ്ഥാപനത്തിൽ 
കൊണ്ടുവന്നിട്ടു 

ണ്ടെങ്കിൽ ഒരു 
മണിക്കൂറിനകം 


പഞ്ചായത്തിലെ അസിസ്റ്റന്റ് പ്രോജക്ട് 
വെറ്ററിനറി 

ഓഫീസർ, റീജിയണൽ 
സർജൻ/ 

ആർട്ടിഫിഷ്യൽ 
സീനിയർ 

ഇൻസെമിനേഷൻ 
വെറ്ററിനറി സർജൻ - സെന്റർ 


( ബി ) പ്രഥമ 
ശുശ്രൂഷ 


ലൈവ്സ്റ്റോക്ക് 
ഇൻസ്പെക്ടർ 


ഡെപ്യൂട്ടി ഡയറക്ടർ, 
മൃഗസംരക്ഷണം 


എത്രയും പെട്ടെന്ന് 
( വെറ്ററിനറി 
സർജന്റെ 
അഭിപ്രായം 
ആരാഞ്ഞ്) 


അസിസ്റ്റന്റ് 

പ്രാജക്ട് 
ഓഫീസർ, 
റീജിയണൽ 
ആർട്ടിഫിഷ്യൽ 
ഇൻസെമിനേഷൻ 
സെന്റർ 
ചീഫ് വെറ്ററിനറി 
ഓഫീസർ, ജില്ലാ 
വെറ്ററിനറി 
കേന്ദ്രം 


അതേ ദിവസം 


2 ( എ ) വാക്സിനേഷൻ 

- സർട്ടിഫിക്കറ്റ് 


ജില്ലാ മൃഗസംരക്ഷണ 
ഓഫീസർ 


വെറ്ററിനറി 
സർജൻ/ 
സീനിയർ 
വെറ്ററിനറി 
സർജൻ 


മൂന്ന് 
ദിവസത്തിനകം 


ജില്ലാ മൃഗസംരക്ഷണ 
ഓഫീസർ 


( ബി ) ആരോഗ്യ 
വിലനിർണ്ണയ 
സർട്ടിഫിക്കറ്റ് 
ഇൻഷ്വറൻസിന് 
വേണ്ടി 


വെറ്ററിനറി 
സർജൻ/ 
സീനിയർ 
വെറ്ററിനറി 
സർജൻ 


( സി ) മരണ 
സർട്ടിഫിക്കറ്റ് 


ജില്ലാ മൃഗസംരക്ഷണ 
ഓഫീസർ 


വെറ്ററിനറി 
സർജൻ/ 
സീനിയർ 
വെറ്ററിനറി 
സർജൻ 


ചീഫ് വെറ്ററിനറി 
ഓഫീസർ, ജില്ലാ 
വെറ്ററിനറി 
കേന്ദ്രം 


ആദ്യ റിപ്പോർട്ട് 
മൂന്ന് 
ദിവസത്തിനകം, 
അന്തിമ റിപ്പോർട്ട് 
ലാബ് 
പരിശോധന ഫലം 
അറിഞ്ഞതിനുശേഷം 
പെർമനന്റ് ടോട്ടൽ 
ഡിസെബിലിറ്റി 
സ്ഥിരീകരിച്ച്മൂന്ന് 
ദിവസത്തിനകം 


ജില്ലാ മൃഗസംരക്ഷണ 
ഓഫീസർ 


( ഡി ) പെർമനന്റ് 
ഡിസെബിലിറ്റി 
സർട്ടിഫിക്കറ്റ് 
ഇൻഷ്വറൻസിന് 
വേണ്ടി 
പ്രഥമവിവര 
റിപ്പോർട്ട് 


വെറ്ററിനറി 
സർജൻ/ 
സീനിയർ 
വെറ്ററിനറി 
സർജൻ 


ചീഫ് വെറ്ററിനറി 
ഓഫീസർ, ജില്ലാ 
വെറ്ററിനറി 
കേന്ദ്രം 


ജില്ലാ മൃഗസംരക്ഷണ 
ഓഫീസർ 


3 ചികിൽസാ സേവനം 

ലഭ്യമാക്കൽ 
(കൃത്രിമ ബീജാധാനം 
ഉൾപ്പെടെ) 


ചീഫ് വെറ്ററിനറി 
ഓഫീസർ, ജില്ലാ 
വെറ്ററിനറി 
കേന്ദ്രം 


പഞ്ചായത്തിലെ സ്ഥാപനത്തിൽ 
വെറ്ററിനറി കൊണ്ടുവന്നിട്ടുള്ള 
സർജൻ/ മൃഗങ്ങളാണെങ്കിൽ 
സീനിയർ പരമാവധി മൂന്ന് 
വെറ്ററിനറി മണിക്കൂറിനകം 
സർജൻ മുൻഗണന 

നിശ്ചയിക്കേണ്ടത് 
വെറ്ററിനറി 
സീനിയർ 
വെറ്ററിനറി 
സർജന്റെ 
വിവേചനാധികാരം 
ഉപയോഗിച്ച് 


26th FEB. 2013 ] 


ANIMAL HUSBANDRY DEPARTMENT 


- (2) 


ഫാമിലെ 
ഓഫീസ് തലവൻ 


ജില്ലാ മൃഗസംരക്ഷണ 
ഓഫീസർ 


- സർക്കാർ ഫാമുകൾ 
(കന്നുകാലി, കോഴി 
ഫാമുകൾ) 
സന്ദർശിക്കുവാനോ 
ഉരുക്കളെ 
വാങ്ങുന്നതിനോ 
താൽപ്പര്യമുള്ള 
കർഷകർക്കുള്ള 
സേവനം 


പ്രത്യേക കന്നുക്കുട്ടി 
പരിപാലന 
പദ്ധതിയിൽ 
ഉൾപ്പെടുത്തൽ 


പഞ്ചായത്തിലെ മൂന്ന് 
വെറ്ററിനറി ദിവസത്തിനകം 
സർജൻ 

മറുപടി 
സീനിയർ ലഭ്യമാക്കും. 
വെറ്ററിനറി ഉരുക്കളെ 
സർജൻ 

നൽകുന്നത് 
ലഭ്യതയുടെ 
അടിസ്ഥാനത്തിലും 
ബുക്കിംഗിന്റെ 
ക്രമനമ്പർ 
അനുസരിച്ചും 

ആയിരിക്കും 
സ്റ്റേറ്റ് 

അംഗീകൃത 
ലൈവ്സ്റ്റോക്ക് ഗുണഭോക്ത 
ബ്രീഡിംഗ് പട്ടികയും ഫണ്ടും 
പ്രോഗ്രാം ലഭിച്ച് 30 ദിവസം 
സർക്കിൾ 
വെറ്ററിനറി 
സർജൻ/ 
പഞ്ചായത്ത് 
വെറ്ററിനറി 
സീനിയർ 
വെറ്ററിനറി 
സർജൻ 
ചെക്ക് 

ഒരു 
പോസ്റ്റിലെ മണിക്കൂറിനകം 
ചുമതലയുള്ള ( തിരക്കനുസരിച്ച്) 
ഫീൽഡ് 
ഓഫീസർ 


ജില്ലാതല 
നിർവ്വഹണ 
ഉദ്യോഗസ്ഥൻ 


അഡീഷണൽ 
ഡയറക്ടർ 
( പ്രത്യേക കന്നുക്കുട്ടി 
പരിപാലന പദ്ധതി) 


ജില്ലാ മൃഗസംരക്ഷണ 
ഓഫീസർ 


അന്യസംസ്ഥാനങ്ങളിൽ 
നിന്നുവരുന്ന 
മൃഗങ്ങൾക്ക് 
പ്രവേശന 
അനുമതി. 
നൽകുന്നത് 


അനിമൽ 
ഡിസീസ് 
കൺട്രോൾ 

പ്രോജക്ട് 
( ഗോരക്ഷാ) 
ജില്ലാ 
കോ - ഓർഡിനേറ്റർ 
ജില്ലാ 
മൃഗസംരക്ഷണ 
ഓഫീസർ, 
എറണാകുളം 


മൃഗോൽപ്പന്നങ്ങൾക്കും 
സമുദ്രോൽപ്പന്നങ്ങൾക്കും 
കയറ്റുമതിക്കാവശ്യമായ 
സർട്ടിഫിക്കറ്റ് 
നൽകുന്നത് 


ഡയറക്ടർ, 
മൃഗസംരക്ഷണ 
വകുപ്പ് 


മൃഗോൽപ്പന്ന മൂന്ന് 
സമുദ്രോൽപ്പന്ന ദിവസത്തിനകം 
പരിശോധന ( പരിശോധന 
ഉദ്യോഗസ്ഥൻ പ്രോട്ടോകോൾ 
( ലൈവ്സ്റ്റോക്ക് അനുസരിച്ച്) 

പ്രോഡക്ട് 
ഇൻസ്പെക്റ്റിംഗ് 
ഓഫീസ്, മരട്, 
കൊച്ചി) 
വെറ്ററിനറി 15 ദിവസത്തിനകം 
സർജൻ/ പരിശീലനത്തെ 
സീനിയർ ക്കുറിച്ചുള്ള 
വെറ്ററിനറി വിവരം 
സർജൻ 

നൽകും 


മൃഗസംരക്ഷണ 
മേഖലയിലെ 
വിവിധ കർഷക 
പരിശീലനങ്ങൾ 


പ്രിൻസിപ്പൽ 
ട്രെയിനിംഗ് 
ഓഫീസർ, 
കന്നുകാലി 
പരിശീലന 
കേന്ദ്രം 


അഡീഷണൽ 
ഡയറക്ടർ 
( പ്ലാനിംഗ്) 


സംസ്ഥാന 
പദ്ധതി നിർവ്വഹണം 
ഗുണഭോക്തൃ 
അടിസ്ഥാനത്തിൽ 


വെറ്ററിനറി 
സർജൻ/ 
സീനിയർ 
വെറ്ററിനറി 
സർജൻ 


ജില്ലയിലെ 
ഡെപ്യൂട്ടി 
ഡയറക്ടർ, 
മൃഗസംരക്ഷണം 


ജില്ലാ 
മൃഗസംരക്ഷണ 
ഓഫീസർ 


അംഗീകൃത 
ഗുണഭോക്തൃ 
പട്ടികയും 
ഭരണാനുമതിയും 
ബാങ്ക് വായ്പയും 
( ആവശ്യമുള്ളവയ്ക്ക്) 
ലഭിച്ച് മുപ്പത് 
ദിവസത്തിനകം 


26th FEB. 2013 ] 


ANIMAL HUSBANDRY DEPARTMENT 


(1) 


(2) 


10 


- പ്രകൃതി 
ദുരന്ത നിവാരണം 


വെറ്ററിനറി 
സർജൻ/ 
സീനിയർ 
വെറ്ററിനറി 
സർജൻ 


പ്രഥമ പരിശോധനാ 
റിപ്പോർട്ട് 
24 മണിക്കൂറിനകം 


ജില്ലാ 
മൃഗസംരക്ഷണ 
ഓഫീസർ 


ഡയറക്ടർ, 
മൃഗസംരക്ഷണ 
വകുപ്പ് 


വിശദീകരണക്കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകുന്നതല്ല. എന്നാൽ അതിന്റെ പൊതു ഉദ്ദേശ്യം വെളിപ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചു 
കൊണ്ടുള്ളതാണ്.) 


2012 - ലെ കേരള സംസ്ഥാന സേവനാവകാശ ആക്റ്റ് (2012 - ലെ 18 -ാം ആക്ട്) 3 -ാം വകുപ്പ് പ്രകാരം ഈ ആക്റ്റിന്റെ 
പാരംഭം മുതൽ ആറുമാസത്തിനകം, ഓരോ സർക്കാർ വകുപ്പും, ഓരോ വകുപ്പ് മേധാവിയും, ഓരോ തദ്ദേശസ്വയംഭരണ 
സ്ഥാപനവും, ഓരോ നിയമാധിഷ്ഠിത നികായവും, അവ ഓരോന്നും നൽകുന്നതായ സേവനങ്ങൾ, നിയുക്ത ഉദ്യോഗസ്ഥർ, ഒന്നാം 
അപ്പീൽ അധികാരി, രണ്ടാം അപ്പീൽ അധികാരി, നിശ്ചിത സമയപരിധി എന്നിവ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യേണ്ടതുണ്ട്. 
പ്രസ്തുത ആക്റ്റിന്റെ 3 -ാം വകുപ്പ് പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിനും 
തീരുമാനിച്ചു . 


മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ വിജ്ഞാപനം. 


